ങ്ങാ ന ജ 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1981 


Vol. XXVI] Trivandrum , Thursday , 


( No. 969 


12th Agrahay 


1903 


ദകരള സർക്കാ ർ 


ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ഇ ) വകുപ്പ് 


വിജ്ഞാപനം 


ജി.ഒ. ( പി) 115/ 81/ ററി/ എഫ് ആൻറ് പിഡി. 

തിരുവനന്തപുരം, 1981 ഡിസംബർ 3 . 


എസ്. ആർ. ഒ . നമ്പർ 1422 / 81. - 1980- ലെ കേരള മൽസ്യത്തൊഴിലാളി 
ക്ഷേമസംഘങ്ങൾ ആക്ററ് (1981 - ലെ 7) 3 -ാം വകുപ്പു പ്രകാരം നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച് കൊല്ലം ജില്ലയിൽപ്പെട്ട മരുതൂർകുളങ്ങര, കുല 
ശേഖരപുരം ( മറയിൽ) എന്നീ പ്രദേശങ്ങൾ , രണ്ടു മൽസ്യബന്ധന ഗ്രാമങ്ങളായി 
കേരള സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ പ്രകാരം 1981 ഏപിൽ 6 -ാം 
തീയതിയിലെ 274 -ാം നമ്പർ കേരള അസാധാരണ ഗസററിൽ എസ്. ആർ. ഒ . 
415/81 ആയി പരസ്യപ്പെടുത്തിയ 1981 ഏപിൽ 6 -ാം തീയതിയിലെ 
ജി . ഒ . പി . 23 / 81 / ടി . എഫ്ആൻറ് പി . ഡി . എന്ന നമ്പർ വിജ്ഞാപനത്തിൽ 
താഴെ പറയുന്ന ഭേദഗതികൾ വരുത്തുകയും ചെയ്യുന്നു , അതായത്, 


ഭേദഗതികൾ 


താഴെ 


മേൽപ്പറഞ്ഞ വിജ്ഞാപനത്തിലെ പട്ടികയിൽ " കൊല്ലം ജില്ല എന്നതിനു 

19, 20 , 21, 22, 23 എന്നീ കമനമ്പരുകൾക്കും അവയ്ക്കെതിരെ 
( 2) മുതൽ ( 6) വരെ കോളങ്ങളിൽ ഉളള ഉൾക്കുറിപ്പുകൾക്കും പകരം 
പറയുന്ന കമനമ്പരുകളും ഉൾക്കുറിപ്പുകളും ചേർക്കേണ്ടതാണ്, അതായത്, 


താഴെ 


" 33/4456/ MC. 


കിഴക്ക് 


പടിഞ്ഞാറ 


വടക്ക 


തെക്ക 


ഗ്രാമത്തിന്റെ 
പേര 


( 1 ) ( 2 ) 
19 പണ്ടാകര 

തുരുത്തം 


( 3 ) 
ററി. എസ്. കനാൽ 


അറബിക്കടൽ 


20 ചെറിയഴീ 

കൽ 


വശ ം 


21 ആലപ്പാട് 


1 


( 5 ) 

( 6) 
ചെറിയഴീക്കൽ ജട്ടിക്കു മുരുക്കുംപുഴ 

ദേവീ 
തെക്കുവശം കിഴക്കു - പടി ക്ഷേത്രത്തിന്റെ തെക്കു 
ഞഞ്ഞാറുളള റോഡിനു 

ഭാഗത്തു കൂടി കിഴക്കു 
തെക്ക് . 

പടിഞ്ഞാറുളള തോടിനു 

വടക്കുവശം 
കരുനാഗപ്പളളി വില്ലേ ചെറിയഴീക്കൽ ബോട്ടു 
ജിൻറ വടക്ക അററ് ജട്ടിക്കു തെക്കു 
മായ ഐ . ആർ. ഇ . കിഴക്കും പടിഞ്ഞാറുളള 
കമ്പനിയുടെ വകയക്കാല റോഡിൽ വടക്കു വശം. 
ത്തു കിഴക്കു പടിഞ്ഞാ 
റുളള തോടിനു തെക്ക 
ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയഴീക്കൽ [ ഗാമ 
6 -ാം വാർഡിൽ കടുക്ക 

ത്തിൻറെ വടക്കേയററം 
യിൽ വീട്ടിൽ തെക്കു 
വശം കിഴക്കു പടിഞ്ഞാ 
റായി കിടക്കുന്ന പഞ്ചാ 
യത്തു റോഡ 
കിഴക്കു കുഴിത്തുറമുതി ആലപ്പാട് പഞ്ചായത്തിൽ 
രണം പുരയിടത്തിനു 

6 -ാം വാർഡിൽ കടുക 
വടക്കുവശത്തുള്ള തോടി 

യിൽ വീട്ടിൽ തെക്കുവ 
ൻറ തെക്കേക്കര മുതൽ ശ കിഴക്കു പടിഞ്ഞാ 
പടിഞ്ഞാറോട്ട് മരക്കാ റായി കിടക്കുന്ന പഞ്ചാ 
ശ ° ശേരി വീടിന് വടക്കു യത്തു 

റോഡ്. 
വശമുളള ആലുംമൂട്ടിൽ 
ക്യഷ്ണൻകുട്ടിയുടെ 
വീടിനു തെക്കുവശവും 
കൂടി 

പടിഞ്ഞാറോട്ടു 
കടൽതീരം. വരെ. 


22 കുഴിത്തുറ 


23 പായക്കടവി 


ആലപ്പുഴ പഞ്ചായത്തി 

കിഴക്കു കുഴിത്തുറ മു 
ൻ 4 -ാം വാർഡിൻറ തിരണംപുരയിടത്തിന് 
തെക്കുകിഴക്കേ അറമായ വടക്കു വശമുളള തോ 
കലുംമൂട്ടിൽ ശ്രീ . കെ . ടിൻറ 

തെക്കേക്കരെ 
രാജപ്പന്റെ വീടിന്റെ തെ 

മുതൽ പടിഞ്ഞാറോട്ട് 
ക്കു വശത്തുകൂടി പടി മരക്കാശ്ശേരി വീടിനു 
ഞ്ഞാറോട്ട് ശ്രീ . വി . വടക്കു വശവും ആലും 
ശിവാനന്ദന്റെ വീടിന്റെ മൂട്ടിൽ കൃഷ്ണൻകുട്ടി 
തെക്കു വശത്തു കൂടി യുടെ വീടിനു തെക്കു 
ബി . വി . മംഗലം വശത്തുകൂടി പടിഞ്ഞാ 
ബാലകൃഷ്ണൻ വീ റോട്ട കടൽത്തീരം 
ടിനു കിഴക്കുവശത്തും 

വരെ 
ശ്രീ . മണ്ടേൽ 

ററി . 
ക്യഷ്ണന്റെ വീടിന്റെ 
പടിഞ്ഞാറേ വശത്തു 

പടിഞ്ഞാ 
നോട്ടുവന്ന് മണിയുടെ 
വീടിന്റെ തെക്കുവശത്തു 
കൂടി 

പടിഞ്ഞാറോട്ടു 
അറബിക്കടൽവരെ 


കൂടി 


പറയ 


വടക്കേ 


23 ( എ ) മരുതൂർ പാലേമുക്കുമുതൽ കണ്ണാംപളളിക്കോടി വാഴക്കൂട്ടത്തിൽക്കടവ് മു കുന്നേൽക്കടവ് മുതൽ 
കുളങ്ങര തെക്കോട്ടു കുന്നേൽ മുതൽ വടക്കോട്ട് വാഴ 

തൽ കിഴക്കോട്ടു 

പടിഞ്ഞാറോട്ട് കണ്ണാ. 
കടവുവരെ (എൻ. കൂട്ടത്തിൽക്കടവു വരെ ൻറ തെക്കേമുക്കുവ പളളിക്കോടിവരെ ( വട 
എച്ച്- ൽ നിന്നും ( ററി . എസ്. കനാലി രെയും അവിടെനിന്നും ക്കായലിൻറ 
പടിഞ്ഞാറു മൂന്നാം ന്റെ കിഴക്കേ അതിർ മരുതൂർകുളങ്ങര റോഡി അതിർത്തി) 
തഴത്തോടിന്റെ പ ത്തി ) 

ൽ തെക്കോട്ടുലു തുറ 
ടിഞ്ഞാറെക്കര) 

മുക്കുവഴിപരിയത്തുമുക്കു 
( തെക്കു - വടക്ക്) 

വരെയും അവിടെനിന്നും 
കരുനാഗപ്പളളി എസ്. 
എസ്. റോഡിൽ കിഴ 
ക്കോട്ട് പാലേമുക്കുവരെ 


(1) 


( 2 ) 


( 3 ) 


( 5 ) 


( 6) 


23( ബി ) കുല മുററിയിടത്തുമുക്കിൽ വാഴക്കൂട്ടത്തിൽകടവു പുതുപ്പുരയ്ക്കൽമണ്ണേൽ പറയൻ തെക്കേമുക്കു 
ശേഖരപുരം നിന്നും തെക്കോട്ടു മുതൽ വടക്കോട്ട മുക്കുമുതൽ കിഴക്കോട്ട് മുതൽ 

പടി ഞ്ഞാറോട്ട 
(മറയിൽ) വലിയതുറമുക്കിൽ പുതുപ്പുരയിക്കൽ കുഞ്ചത്തു കായലിന്റെ 

കുലശേഖരപുരംപഞ്ചാ 
വന്ന് പടിഞ്ഞാറോട്ട് മണ്ണൽമുക്കു വരെ 

പടിഞ്ഞാറെക്കര വഴി യത്തിന്റെ തെക്കേ അ 
പഞ്ചായത്തതിർത്തി (ററി.എസ്. കനാലി 

തെക്കുപാട്ടത്തിൽകടവിൽ തിർത്തിയിൽ കൂടെ വാഴ 
യിൽ കൂടിയുള ന്റെ കിഴക്കേക്കര) 

വന്ന് അവിടെനിന്ന് കിഴ കൂട്ടത്തിൽ കടവുവരെ. 
റോഡുവഴി ആലും 

ക്കോട്ട് കോഴിമുക്കിൽ 
തറമുക്കിൽവന്ന് അവി 

കൂടി കിഴക്കോട്ട് ആലും 
ടെ നിന്നു പുത്തൻപുര 

"മൂട്, വട്ടമുക്ക്, 
വഴി നിലയ്ക്കും കോട്ട 

വിള എൽ. പി . എസി 
പുത്തൻപുര പുളി 

ൻ തെക്കുവശത്തുകൂടി 
നിൽക്കും കോട്ട ജംഗ് 

തെക്കോട്ടു പാലമുക്കിൽ 
ഷൻവഴി, കൊച്ചാലും 

വന്ന് ചങ്ങൻകുളങ്ങര, 
മൂട” , കല്ലുംമൂട് സം 

വഞ്ചിലത്താരത്തു പി . 
ഘപ്പുരമുക്കു വഴി 

ഡബ്ലിയു . റോഡിൽവന്നു 
തെക്കോട്ടു പറയൻ 

കിഴക്കോട്ട് കുനിയത്തു 
തെക്കേ മുക്കുവരെ 

മുക്കുവരെ. 


വര 


ഗവർണ്ണറുടെഉത്തരവിൻ പകാരം, 
കെ . കെ . വിജയകുമാർ, 
ഡെപ്യൂട്ടി സെക്രട്ടറി . 


5 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിൻറ പൊതു 
ഉദ്ദേശം സൂചിപ്പിക്കുന്നതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുളളതാണ്) . 
1980 - ലെ കേരള ഫിഷർമെൻ വെൽഫെയർ : 

സൊസൈററീസ് നിയമ 
ത്തിൻറ 3 -ാം വകുപ്പനുസരിച്ച് ഫിഷർമെൻ വെൽഫെയർ സൊസൈറ്റികൾ 
സംഘടിപ്പിക്കുന്നതിനുവേണ്ടി മൽസ്യബന്ധന ഗ്രാമങ്ങൾ രൂപീകരിക്കാൻ ഈ 
ആക്ടിലെ 4 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പനുസരിച്ച് മൽസ്യത്തൊഴിലാളി 
ക്ഷേമസംഘങ്ങൾ ഒാരോ മൽസ്യബന്ധന ( ഗാമങ്ങളിലും രൂപീകരിക്കാനും 
സർക്കാരിനു അധികാരം നൽകിയിട്ടുണ്ട്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANRRUM , 1981 
33 / 4456 / MG 


Reg. No. KL / TVpora 


vonment of Kerala 

i 18) 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1981 
Vol. XXVI] Trivandrum , Thursday , 

- [ No . 978 
12th Agrahayana 1903 (Saka ) 


NOTICE 


UNDER SECTION 9( 5) OF THE KERALA LAND ACQUISITION Act, 1961 

(Act 21 of 1962) 
Ref . A -513/ 81 . 

3rd December 1981 . 
- Notice is hereby given that the Government intend to take possession 
of the lands mentioned in the list below , which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 " ( Act 21 of 1962 ). 
All persons interested in the lands are required to appear in person or by 
authorised agent on the date, time and place noted below and to state 

statement in writing signed by themselves or their agents show 
ing the nature of their respective interests in the lands and the amount 
and particulars of their claim to compensation for such interests in the lands 
and their objections, if any to the measurements made under section 8 of 
the Act. 


put in a 


Note : -If the persons interested refuse to make a claim to compensa 

tion or omit without sufficient reasons , to make such claim , 
the amount to be awarded by the Court, in the event of a 
reference being made to it on application made by them shall 
in no case exceed the amount awarded by the Collector under 

section 11 of the Act . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്റ്(1962- ലെ 21ാം ആ ക ° ററ °) പ്രകാരം ഒരു പൊതുകാര്യ 
ത്തിന്ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻറു 
ദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . ( പസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികൃത 
ഏജൻറുമൂലമോ താഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും 

33 / 4460 / V , 


2 


തേർച്ചയുടെ 


ഹാജരാകു കയും, ഭൂമിയിൽ അവരോരോരുത്തർ ക്കുമുളള 

അവകാശബന്ധങ്ങ 
ളുടെ സ്വഭാവവും, ഭൂമിയിൽ 

അങ്ങനെയുളള അവകാശബന്ധങ്ങളെ 
സംബന്ധിച്ചിടത്തോളം നഷ്ട്രപതിഫലത്തിന് അവർക്കുളള 
തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു 
സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചു 
കൊണ്ടും പ്രസ്താവന ചെയ്യുകയും, അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി 
ഒപ്പിട്ട ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവ 
ശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ്ടപതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ 
തേർച്ചചെയ്യാൻ വീഴ്ചചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന 
തിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗ 
തിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക °ററർ വിധിച്ചു 

കൊടുക്കുന്ന തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date , time and place of appearance - On 30-12-1981 at 11 a . m . before 
the Special Tahsildar (L.A.), Railways, Ottapalam . 

PARTICULARS OF LANDS 


സംഗ 


Taluk_Ottapalam . 


Survey No. 


District - Palghat. 

Village - Vaniyamkulam -II 
Desom - Chorottur . 
Description 

Extent 

in hectare 
DCW 

0-495 

0.925 
U.A. ( Thodu) 

0.200 
SCW 

0.500 
PCW 

0.688 


30A/ 9 
30A /10 
30A/11 
30A /12 
30A /13 
30B 


0.590 


Total 


0.3398 


( Sd.) 
Special Tahsildar, 
Land Acquisition (Railways). 

Ottapalam. 


Ottapalam . 


FRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1981 . 


Ren No XL/TV / N ) /12 


Gwenment el Leala 

1981 


KERALA GAZSTTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1981 
Vol. XXVI] Trivandrum , Thursday , 

(No. 972 
12th Agrahayana 1903 (Saka) 


NOTICE 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISFTION 

Act, 1961 (ACT 21 OF 1962) 


No, A4-195 /74 . 

26th November 1981. 
Notice is hereby given that the Government intend to take posses 
sion of the landsmentioned in the list below which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 ( Act 21 of 1962) . 
All persons interested in the lands are required to appear in person or 
by authorised agent on the date, time and place noted below and to state / 
put in a statement in writing signed by themselves or their agents showing 
the nature of their respective interests in thelands and the amount and 
particulars of their claim to compensation for such interests in the lands 
and their objections, if any to the measurements made under section 8 of 
the Act . 
Note: If the persons interested refuse to make a claim to compen 

sation or omit without sufficient reasons, to make such claim , 
the amount to be awarded by the Court in the event of a 
reference being made to it on application made by them 
shall in no case exceed the amount awarded by the 

Collector under Section 11 of the Act. 
m069 600szoro 10793 m en mºo0100 Johor 15293039, 1961-wej 
mºnelO05121 ° mod " no ( 1962-64 21-0 . A 00 ° ) (UA50 . 001 00107 
ക്കാര്യത്തിന്, ആവശ്യമായിട്ടുള്ളതുമായ ഭൂമി കൈവശപ്പെടു ത്തുവാൻ ഗവൺ 
ondoº 28° 68101.92m oum 0.07.0.0 

c.nosimo നൽകിയിരിക്കുന്നു . 
33 /4464 /S . 


2 


സമ 


പസ്തുത ഭൂമി യി ൽ അവകാശബന ° ധമുളള എല്ലാപേരും നേരിട്ടോ അധി 
ക്യത ഏജൻറുമൂലമോ താഴെ പറയുന്ന തീയതിയിലും 

സ്ഥലത്തും 
യത്തും ഹാജരാകുകയുംഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധ 
ങ്ങളുടെ സ്വഭാവവും, ഭൂമിയിൽ അങ്ങനെയുളള അവകാശ ബന്ധങ്ങൾ സംബ 
നാധിച്ചിടത്തോളം നഷ്ടപ്രതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും 
വിവരങ്ങളുംആക്ററ് 8-ാം വകുപ്പിപകാരം എടുത്തിട്ടുളള അളവു സംബ 
ന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാ ണെന്നു കാണിച്ചുകൊണ്ടും 
പ്രസ്താവന ചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരേം എഴുതി ഒപ്പിട്ട 
ഒരു സ്റേറററുമെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ് : -അവകാശബന്ധമുളളവർ. നഷടപതിഫലത്തിന് 

തേർച്ച 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്നപക്ഷം 
അവരുടെ 

അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയ 
ക്കുന്ന് സംഗതിയിൽ കോടതി വിധിച്ചു കൊടുക്കേണ്ട തുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക്ററർ വിധിച്ചുകൊടു ക്കുന്ന തുകയിൽ കവിയാൻ പാടി 

ല്ലാ താകുന്നു . 
Date, time and place of appearance - On 11-12-1981 at 11 a.m. before the 
Special Tahsildar, L.A. (NH ), Quilon . 

PARTICULARS OF LAND 

District - Quilon . 
Taluk - Karunagapally . 

Village - Chavara . 
Sy. No. - 3267/ 3 . 
Description - Wet reclaimed (Dry ) . 
Extent - 0.04 Ares 

(Sd . ) 
Quilon. 

Special Tahsildarfor Z. A.(N.H .). 
UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

( Act 21 of 1962) 
LA2-1070/80/B /18 

2nd December 1981 . 
Notice is hereby given that the Government intend to take possession of 
the lands mentioned in the list below which are required for 

a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962) . 
All persons interested in the lands are required to appear in person or by 
authorised agent on the date, time and place noted below and to state /put 
in a statement in writing signed by themselves or their agents showing 

the 
nature of their respective interests in the lands and the amount 

and 
particulars of their claim to compensation for such interests in the 

lands 
e and their objections, if any, to the measurements made under section 8 
of the Act. 


a 


Note: If the persons interested refuse to make claim to compen 
sation ) or omit without sufficient reasons to make 

such 
claim , the amount to be awarded by the Court in the event 
of a reference being made to it on application made by them 
shall in no case exceed the amount awarded by the Collector 

under Section 11 of the Act. 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21-ാം ആക്ററ്) പ്രകാരം ഒരു പൊതു 

ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ 
ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
- മെൻറ് ഉദ്ദേശിക്കുന്നുവെന്ന് 
ഇതിനാൽ നോട്ടീസ 

നൽകിയിരിക്കുന്നു 
. 
(പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത 
ഏജൻറുമൂലമോതാഴെപറയുന്ന തീയതിയിലും സ്ഥലത്തും സമയത്തും ഹാജ 
രാകുകയും, ഭൂമിയിൽ അവരോരുത്തർക്കുമുളള 
അവകാശബന്ധങ്ങളുടെ 

സ്വഭാവവുംഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിട 
, ത്തോളം നഷ്ട പ്രതിഫലത്തിന°അവർക്കുളള തേർച്ചയുടെ തുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവ് സംബന്ധിച്ച് 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് ( പസ്തം 
വന ചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു 
സറേറററ്മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന്അവരോട 

ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ്: -അവകാശബന്ധമുളളവർ 
നഷ്ട്രപതിഫലത്തിന് 

തേർച്ച 
ചെയ്യുവാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ച ചെയ്യുകയുംചെയ്യുന്നപക്ഷം 
അവരുടെഅപേക്ഷയിൻമേൽ കോടതിക്ക റഫറൻസ 
യ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചു കൊടുക്കേണ്ട തുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക °ററർ വിധിച്ചുകൊടുക്കുന്നതുകയിൽ കവിയാൻ 

പാടി 
ല്ലാത്തതാകുന്നു . 
Date, time and place of appearance - On 22-12-1981 at 11 a m . before the 
Special Tahsildar (L A.) N.H., Kazhakkuttom . 

PARTICULARS OF LANDS 

District - Trivandrum . 
Taluk - Trivandrum . 

Village - Attipra . 
Description - Dry land. 

Extent in 

Are 
2266/1 

00 

69 
2280/1 

01 14 
2281 /B3 

02 

20 
2281 /B4 

03 87 

04 45 
2283/ B7 

06 27 
04 15 


അയ 


Sy. No. 


Sqm . 


228214 


2283/B6 


4 


Date , time and place of appearance , On 24-12-1981 at 11a.m. before the 
Special Tahsildar L.A. (N.H.) Kazhakkuttom . 
Sy . No. 

Extent in 

Are Sgm . 
949/10 

02 70 
949/12 

02 75 
950/2 

03 35 
950/5 

03 45 
950/8 

03 65 
951/2 

03 55 
951/5 

05 95 
951/6 

07 38 
952/2 

10 65 
2283/B5 

06 48 
228473 

00 37 
2284/4 

11 54. 

(Sd .) 

Special Tahsildar (L.A.) 
Kazhakkuttom . 

(N.H.) 


PRINTED AND PUBLISHED BY THE S, G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981. 


Reg.No. KLivind 


dovernment of Kerala 

121 


947 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


3rd December 1981 
Vol. XXVI] Trivandrum , Thursday , 

[ No. 968 
12th Agrahayana 1903 


ദകരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ഇ ) വകുപ്പ് 

തിരുത്ത് വിജ്ഞാപനം 


I 


ജി.ഒ.പി.113/ 81 / ടി.എഫ്. ആൻറ് പി.ഡി. 

തിരുവനന്തപുരം, 1981 ഡിസംബർ 3 . 
എസ്.ആർ.ഒ. നമ്പർ 1420/ 81. - 1980- ലെ കേരള മൽസ്യത്തൊഴിലാളി 
ക്ഷേമ സംഘം ആക്ററ് (1981- ലെ 7) 4ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
പകാരം 1981 ഏപിൽ 6 -ാം തീയതിയിലെ 274-ാംനമ്പർ കേരള അസാധാരണ 
ഗസററിൽ എസ്. ആർ. ഒ . 415 / 81 -ാം നമ്പരായി പസിദ്ധപ്പെടുത്തിയ 
1981 ഏപ്രിൽ 6 -ാം തീയതിയിലെ ജി.ഒ. ( പി .) 23 / 81 / ടി.എഫ് ആൻറ് 
പി.ഡി. എന്ന നമ്പർ വിജ്ഞാപനത്തിലെ പട്ടികയിൽ 20 -ാം പേജിൽ 
"" എറണാകുളം ജില്ല എന്നതിനു താഴെ 

6 - നെതിരെ ( 2) -ാം 
കോളത്തിൽ പനങ്ങാട് എന്നതിനു പകരം പഴങ്ങാട് എന്ന് വായിക്കുക. 


( കമ നമ്പർ 


ഗവർണ്ണറുടെ ഉത്തരവു പ്രകാരം, 

കെ . കെ . വിജയകുമാർ , 
ഡെപ്യൂട്ടി സെക്രട്ടറി. 


3314155 / MMC 


2 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശം 
സൂചിപ്പിക്കുന്നതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുളളതാണ്) . 

1980 - ലെ കേരള ഫിഷർമെൻ വെൽഫെയർ സൊസൈററീസ് നിയമത്തിൻറ 
മൂന്നാം വകുപ്പനുസരിച്ച് ഫിഷർമെൻ വെൽഫെയർ സൊസൈററി സംഘടി 
പ്പിക്കുന്നതിനുവേണ്ടി മൽസ്യബന്ധന ഗ്രാമങ്ങൾ രൂപീകരിക്കാൻ സർക്കാരിന് 
അധികാരം നൽകിയിട്ടുളളതിൻ ( പകാരം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന 
താകുന്നു . 


II 


G. O. ( P ) 114 |81|TF & PD . Dated , Trivandrum , 3rd December , 1981. 

s. R. 0. No. 1421| 81.-- In this Schedule to the English version 
of the Notification No. G. G. ( P ) 75 | 81 | TF & PD dated the 14th 
August, 1981 under sub-section ( 1) of section 4 of the Kerala Fisher 
men Welfare Societies Act, 1980 ( 7 of 1981) Published as S. R. O. 
No. 97081 in the Kerala Gazette Extraordinary No. 650 dated the 
14th August, 1981, in the entries against serial No. 106 in column 
( 2) for "Panangadu read "Pazhangad . 


By order of the Governor, 


K. K. VIJAYAKUMAR , 

Deputy Secretary. 


Explanatory Note 


This note is not part of the notification but is intended to indicate 
general purport. 

Under sub section 1 of section 4 of the Kerala Fishermen Welfare 
Societies Act Government is empowered to constitute Fishermen 
Welfare Society for each fishermen Village . This notification is 
intended to constitute such Fishermen Welfare Societies. 


എസ്.ആർ.ഒ. നമ്പർ 1421 / 81. - 1980 - ലെ കേരള മൽസ്യത്തൊഴിലാളി 
ക്ഷമസംഘം ആക്ററ് ( 1981 - ലെ 7) 4 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
(പ്രകാരം 1981 ആഗസ്ററ് 14 -ാം തീയതിയിലെ 650 -ാം നമ്പർ കേരള 
അസാധാരണ ഗസററിൽ എസ്.ആർ.ഒ. 97 0 / 81 -ാം നമ്പരായി പ്രസിദ്ധ 


3 


പ്പെടുത്തിയ 1981 ആഗസ്ററ് 14-ാം തീയതിയിലെ ജി.ഒ. ( പി ) 751811 
ററി.എഫ്. ആൻറ് പി.ഡി. എന്ന നമ്പർ വിജ്ഞാപനത്തിന്റെ മലയാള പരി 
ഭാഷയിലെ പട്ടികയിൽ കമനമ്പർ 106 - നെതിരെ 2 -ാം കോളത്തിൽ പനങ്ങാട 
എന്നതിനു പകരം പഴങ്ങാടം എന്ന് വായിക്കുക. 


ഗവർണ്ണറുടെ ഉത്തരവിൻ പ്രകാരം, 

കെ . കെ . വിജയകുമാർ , 
ഡെപ്യൂട്ടി സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 


(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ 

അതിന്റെ പൊതു 
ഉദ ° ദേശം സൂചിപ്പിക്കുന്നതിനുവേണ്ടി ഉൾപ്പെടുത്തിയിട്ടുളളതാണ്). 

1980 - ലെ കേരള ഫിഷർമെൻ വെൽഫെയർ സൊസൈററീസ് നിയമത്തിന്റെ 
4 -ാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പനുസരിച്ച് മൽസ്യത്തൊഴിലാളി ക്ഷേമ 
സംഘങ്ങൾ ഓരോ മൽസ്യ 

ബന്ധന ഗ്രാമത്തിലും രൂപീകരിക്കാനുളള 
. അധികാരം സർക്കാരിനു നൽകിയിട്ടുണ്ട്. ഈ വിജ്ഞാപനം മൽസ്യത്തൊഴി 
ലാളി ക്ഷേമ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No. KL / TV (N )/ 12 


doreenmaat Korala 

1981 - 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVI) Trivandrum , Thursday, 


3rd December 1981 

(No. 971 
12th Agrahayana 1903 


GOVERNMENT OF KERALA 


Home ( SSA ) Department 

ORDER 
No. 13238 /SSA1/80-2 /Home. Dated , Trivandrum , 30th November, 1981, 

S. R. O. No. 1427/81. - WHEREAS the Government of Kerala has made 
a detention order No. 13238 /SSA1/80-2 /Home dated the 18th day of April , 
1980, under clause (i) of sub -section (1) of section 3 of the Conservation of 
Foreign Exchange and Prevention of Smuggling Activities Act, 1974 (Central 
Act 52 of 1974 ), with respect to the person known as Shri Yogash Shantilal 
Choksi son of Shantilal Kalidas Choksi, 165/3 , Samarat Ashok , Winter Road , 
Bombay-6 , with a view to preventing him from smuggling goods; 

AND WHEREAS the Government of Kerala have reason to belicve that 
the said person is concealing himself so that the order cannot be executed ; 

Now , THEREFORE, in exercise of the powers conferred by clause (b ) 
of sub -section ( 1) of section 7 of the Conservation of Foreign Exchange and 
Prevention of Smuggling Activities Act, 1974 (Central Act 52 of 1974), the 
Government of Kerala hereby direct the said person to appear before the 
Additional Commissioner of Police ( Crime), Greater Bombay (Maharashtra 
State) at his Office within fifteen days from the date of publication of this 
order in the Maharashtra Gazette . 


By order of the Governor, 

K. V. VIDYADHARAN , 
Special Secretary to Government. 


2 


Explanatory note 


( This note docs not form part of the Notification but is intended to 
indicate its general purport). 

It is considered necessary to direct Shri Yogesh Shantilal Choksi to 
appear before the Additional Commissioner of Police (Crime), Greater Bombay 
as the Government of Kerala have reason to believe that the said person in 
respect of whom a detention order has been made under section 3 (1) (i) of 
the COFEPOSA Act, 1974 is concealing himself so that the order cannot be 
executed . 


PRINTED AND PUCLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1981 


Reg. No. KL/ TV (N )/12 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol . XXVI ] Trivandrum , Thursday, 


3rd December 1981 

[ No. 973 
12th Agrahayana 1903 (Saka ) 


NOTICE 


UNDER SECTION 9 ( 5) OF THE KERALA LAND ACQUISITION ACT, 1961 

( ACT 21 OF 1962 ) 
. No. R1-11181 . 

28th November 1981 . 
Notice is hereby given that the Government intend to take possession of 
the lands mentioned in the list below , which are required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962) . All persons 
interested in the lands are required to appear in person or by authorised 
agent on the date, time and place noted below and 

to state put in a 
statement in writing signed by themselves or their agents showing the 
nature of their respective interests in the lands and the amount and parti 
culars of their claim to compensation for such interests in the lands and 
their objections, if any, to themeasurements made under section 8 of the Act. 
Note . - If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim the 
amount to be awarded by the Court, in the event of a reference 
being made to it on application made by them shall in no case 
exceed the amount awarded by the Collector under section 11 of 

the Act. 
താഴെ കൊടുത്തിരിക്കുന്നലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) ( പകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺ 
മെൻറ് ഉദ്ദേശിക്കുന്നുവെന്ന 

ഇതിനാല് 

നോട്ടീസ നൽകിയിരിക്കുന്നു . 
(പസ്തുത 

ഭൂമിയിൽ 

അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, 
അധികത ഏജൻറു മൂലമോ താഴെ പറയുന്ന തീയതിയിലും സമയത്തും 

3314465 / B . 


അവ 


അയ 


സ്ഥലത്തും ഹാജരാകുകയും, ഭൂമിയിൽ അവരോരോരുത്തർക്കമുളള 
കാകാബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശ 
ബന്ധങ്ങൾ സംബന്ധിച്ചിട്ട ത്തോളം നഷ ° s പ്രതിഫലത്തിന് അവർക്കുളള 
തേർച്ചയുടെ തുക യും വിവരങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാര 

എടുത്തി 
ട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും: ഏതാ 

ണെന്ന് കാണിച്ചുകൊണ്ടെ പസ്താവന ചെയ്യുകയും, അവരോ അവരുടെ 
ഏജൻറുമാരോഎഴുതി ഒപ്പിട്ട ഒരു സ്റേറററു മെൻറ് സമർപ്പിക്കുകയും ചെയ്യണ 
മെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്. - അവകാശബന്ധമുളളവർ നഷ ° e | പതിഫലത്തിന 

തേർച്ച് 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാതെ 
അങ്ങനെ തേർച്ചചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം 
അവരുടെ അപേക്ഷയിൻമേൽ & കാടതിക്ക് റഫറൻസ 
യ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചു കൊടുക്കേണ്ട തുക 
യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം 
കളക്റർ വിധിച്ചു കൊടുക്കുന്ന തുകയിൽ 

കവിയാൻ 
പാടില്ലാത്തതാകുന്നു . 
Date, time and place of appearance - On 18-12-1981 at 11 a.m. before 
the Special Deputy Collector for L.A. Railways , Trivandrum at the 
Village Office, Parassala . 

PARTICULARS OF LANDS 

District - Trivandrum , 
Taluk - Trivandrum . 

Village -- Parassala . 
Serial Survey No. Description 

Extent 
No. 

A. Sq. Metre 
1 . 436/2/32 

00 

36 
2 . 464/2/30 

01 

75 


Dry 


ൽപ 


Trivandrum . 


( Sd.), 
Special Deputy Collector, 
For Land Acquisition Railways. 


